Regn . No . KERBIL /2012 / 45073 

dated 5 - 9 - 2012 with RNI 


सत्यमेव जयते 


Government of Kerala 
- കേരള സർക്കാർ 

2013 


Reg. No. രജി. നമ്പർ 
KL /TV ( N )/ 634/2012- 14 


GOVERNN 


പകരം 


s 


സർക്കാ 


VMENT OF 


KERALA 


KERALA GAZETTE 
-- കേരള ഗസററ് 

PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. II 


THIRUVANANTHAPURAM , TUESDAY 


No . 


4th June 2013 

2013 ജൂൺ 4 
14th Jyaishta 1935 
1935 ജ്യേഷ്ഠം14 


വാല്യം 2 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Police Department 


ലേലപ്പരസ്യം 


നമ്പർ 21- 14590/ 2011/ എം . 


2013 ഏപ്രിൽ 26. 


- മല പ്പുറം എം . എസ്. പി . ബറ്റാ ലി യ നിലെ ചുവടെ 
ചേർത്തിരിക്കുന്ന പഴക്കം ചെന്നതും ഉപയോഗശൂന്യവുമായ 
വസ്തു ക്കൾ 26 - 6 - 2013 -ാം തീയതി പകൽ 11 മണിക്ക് 
എം . എസ്. പി . ക്യാമ്പിൽ വെച്ച് പരസ്യമായി ലേലം വഴി 
വില്പന നടത്തുന്നതാണ്. 


ലേലത്തിൽ ഏറ്റവും കൂടുതൽ തുകയ്ക്ക് വിളിച്ചയാൾക്ക് 
ലേലം ഉപ്പാക്കുന്നതും ലേല തുക മുഴുവനായും അന്നുതന്നെ 
പണമായി അടയ്ക്കേണ്ടതു മാണ്. ലേലത്തിൽ പങ്കെടുത്ത് 
ലേലം കൊള്ളാത്തവരുടെ നിരതദ്രവ്യം ലേലം കഴിഞ്ഞയുടൻ 
തിരിച്ചുനൽകുന്നതാണ്. 

-- മേൽ വ്യവസ്ഥകൾ പാലിക്കാത്ത പക്ഷം നിരതദ്രവ്യം 
ഉൾപ്പെടെ അടച്ച മൊത്തം സംഖ്യ സർക്കാരിലേയ്ക്ക് മുതൽ 
കൂട്ടുന്നതും പുനർലേലം നടത്തുന്നതുമാണ്. പുനർലേലത്തിൽ 
ലാഭം ഉണ്ടാവുകയാണെങ്കിൽ ആയതിന് മുൻലേലം കൊണ്ട 
വ്യക്തിയ്ക്ക് അവകാശം ഇല്ലാത്തതും നഷ്ടം സംഭവിക്കുകയാ 
ണെങ്കിൽ ടി തുക മുൻലേലം കൊണ്ട് വ്യക്തിയിൽ നിന്നും 
ഈടാക്കുന്നതുമാണ്. 


കമ 
നമ്പർ 


- സാധനങ്ങൾ 


തൂക്കം 
(കിലോ ഗ്രാം ) 


3472 . 800 


153. 000 


233.400 


ഇരുമ്പ് 
പ്ലാസ്റ്റിക് 
ചെമ്പ് 

ഫൈബർ 
അലുമിനിയം 
പിച്ചള 
ലെഡ് 


90.00 


57 . 00 


6.200 


-- യാതൊരു കാരണവും കാണിക്കാതെ ലേലം നീട്ടി 
വയ്ക്കുവാനോ അസ്ഥിരപ്പെടുത്തുവാനോ ഉള്ള അധികാരം 
എം .എസ്. പി . കമാണ്ടന്റിൽ നിക്ഷിപ്തമാണ്. 


60 . 00 


ലേല ദിവസം അവധി ദിവസമായി വരികയാണെങ്കിൽ 
ലേലം തൊട്ടടുത്ത ദിവസം നടത്തുന്നതാണ്. 


ലേലത്തിൽ പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവർ ലേല 
സ്ഥലത്ത്കൃത്യസമയത്ത് ഹാജരാകേണ്ടതും ലേലം തുടങ്ങുന്ന 
തിനുമുമ്പ് ? 2,000 (രണ്ടായിരം രൂപ മാത്രം) നിരതദ്രവ്യമായി 
കെട്ടിവയ്ക്കേണ്ടതുമാണ്. ലേലത്തിന് വെച്ചിരിക്കുന്ന സാധന 
ങ്ങൾ ലേല ത്തിനു മുമ്പുള്ള 5 പ്രവൃത്തി ദിവ സ ങ്ങ ളിൽ 
11 മണി മുതൽ 4 മണി വരെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ 
അനുമതിയോടുകൂടി പരിശോധിക്കാവുന്നതാണ്. 


കമാണ്ടന്റിന്റെ കാര്യാലയം, 
( എം . എസ്. പി .) മലപ്പുറം. 


( ഒപ്പ്) 
കമാണ്ടന്റ് എം .എസ്. പി. 


